ഡോ.പൌഠലോസ്‌ മാര്‍ ഗ്രിഗോറിയോസിന്റെ പ്രസക്തിയേറുന്ന ദര്‍രന ചികിത്സ 


ഫാ. ഡോ. ബിജേഷ്‌ ഫിലിപ്പ്‌ 


ഗണിതശാസ്ത്രത്തില്‍ അത്ഭുതാവഹമായ സംഭാവനകള്‍ നല്‍കിയ ശ്രീനിവാസ രാമാ 
നുജനാണല്ലോ, മുന്‍ ഇന്ത്യന്‍പ്രസിഡന്റ്‌ ്രീ.എ.പി.ജെ. അബ്ദുള്‍ കലാം ഏറ്റവും ആദരവോടെ 
കരുതിയ ഇന്ത്യന്‍ ശാസ്ര്രജഞന്‍. ശ്രീനിവാസരാമാനുജനെക്കുറിച്ച്‌ റോബര്‍ട്ട്‌ കനിഗെല്‍ എഴു 
തിയ ജീവചരിത്രത്തിന്റെ പേര്‍ 7/6 4൧൭77 1070 ഒ ///727/27 എന്നാണല്ലോ. സഭയ്ക്കും ലോക 
ത്തിനും അത്ഭുതാവഹമായ സംഭാവനകള്‍ നല്‍കിയ അഭി. ഡോ. പൌലോസ്‌ മാര്‍ഗ്രീഗോറിയോസ്‌ 
മ്രെതാപ്പോലീത്തായെക്കുറിച്ചും (1922-1996) അനന്തതയെ അറിഞ്ഞ മനുഷ്യന്‍ എന്നു പറയുന്നതു 
വളരെ അര്‍ത്ഥവത്താകും. ശ്രീനിവാസരാമാനുജന്‍ ഗണിതശാസ്ത്രത്തില്‍ ആഴമായ അവഗാഹം 
നേടിയെങ്കിലും ഇതരശാസ്ത്രങ്ങളിലും ഇംഗ്ലീഷിലും ചരിധ്രത്തിലുമൊക്കെ തോറ്റിരുന്നു. എന്നാല്‍ 
പൌലോസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ സയന്‍സിലും, തത്വശാസ്ത്രത്തിലും, ദൈവശാസ്ത്രത്തിലും, 
വേദപഠനത്തിലും, അനേകഭാഷകളിലും എല്ലാം അഗാധമായ അറിവു നേടിയ ബഹുമുഖ പ്രതി 
ഭയായിരുന്നു. ഈ ക്രാന്തദര്‍ശിയുടെ ചരമരജത ജൂബിലി ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തല 
ത്തില്‍ അദ്ദേഹത്തിന്റെ പ്രസക്തി വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദര്‍ശന ചികിത്സയെക്കുറിച്ച്‌ ഒരു 
ചെറു വിചിന്തനമാണിവിടെ നടത്തുന്നത്‌. 

മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ കോട്ടയം ഓര്‍ത്തഡോക്സ്‌ സെമിനാരിയുടെ പ്രിന്‍സിപ്പാളും 
ഡല്‍ഹി ഭ്രദാസനത്തിന്റെ മ്ര്രാപ്പോലീത്തായുമായിരുന്ന അഭി. പൌലോസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ 
ലോകത്തിന്റെ വിവിധ മേഖലകളില്‍ വഹിച്ച സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും അല്‍ഭുതാവ 
ഹമാണല്ലോ. രവീന്ദ്രനാഥ ടാഗോറും ഡോ.എസ്‌. രാധാകൃഷ്ണനും ചേര്‍ന്ന്‌ സ്ഥാപിച്ച ഇന്ത്യന്‍ 
ഫിലോസഫിക്കല്‍ കോണ്‍ഗ്രസ്സിന്റെ ജനറല്‍ പ്രസിഡന്റായും സഭകളുടെ ലോകകൌണ്‍സിലിന്റെ 
(൧/0 യുടെ) പ്രസിഡന്റായും തിരുമേനി സ്തുത്യര്‍ഹമായ സേവനം അനുഷ്ഠിച്ചത്‌ അവയില്‍ 
ചുരുക്കം ചിലതു മാത്രം. 1979 ല്‍ യു.എസ്‌ ലെ മാസ്സച്ചുസെറ്റ്സ്‌ ഇന്‍സ്റ്റിറ്റ്യൂട്ട ഓഫ്‌ ടെക്നോളജി 
യില്‍ 500 ഓളം ശാസ്ര്രജ്ഞരും അത്രതന്നെ സാമൂഹൃശാസ്ര്രജ്ഞരും ദൈവശാസ്ര്രജ്ഞരും 
ചേര്‍ന്ന്‌ ശാസ്ര്രത്തിന്റെയും മനുഷ്യരാശിയുടെയും ഭാവിയെ ലക്ഷ്യമിട്ടു നടത്തിയ സമ്മേളന 
ത്തിന്റെ അഞ്ചുവര്‍ഷത്തെ ഒരുക്കത്തിനും അനേക ദിവസങ്ങളിലെ സമ്മേളനത്തിനും അഭി. ശ്രീഗോ 
റിയോസ്‌ തിരുമേനിയാണ്‌ അദ്ധ്യക്ഷനായി നേതൃത്വം കൊടുത്തത്‌ എന്നത്‌ പ്രത്യേകം പ്രസ്താ 
വ്യമാണ്‌. നീതിയും സമാധാനവും നിറഞ്ഞ ഒരു ലോക്രക്രമത്തിനായി നിരായുധീകരണത്തിനും 
അരോഗ്യമുള്ള ഒരു പരിസ്ഥിതിക്കും മതസൌഈഹാര്‍ദ്ദത്തിനും ഒക്കെ തിരുമേനി നല്‍കിയ സംഭാവ 
നകളെ ആദരിച്ച്‌, തിരുമേനിക്ക്‌ ലഭിച്ച അവാര്‍ഡുകളും അംഗീകാരങ്ങളും എടുത്തുപറഞ്ഞാല്‍ 
അതിനു തന്നെ ഈ കുറിപ്പിന്റെ വിസ്താരം മതിയാകയില്ല. 

മാര്‍ക്സിസ്റ്റ്‌ പ്രതൃയയശാസ്ത്രത്തിന്റെ പ്രസിദ്ധ തത്വചചിന്തകനായിരുന്ന ശ്രീ.പി.ഗോവിന്ദ 
പിള്ള തിരുമേനിയെക്കുറിച്ച്‌ എഴുതിയ മാര്‍/ഗ?ഗോറിയോസ്ധിന്റെ മതവും മാര്‍ക്‌സിസവും എന്ന 
പുസ്തകത്തില്‍ ഇപ്രകാരം പറയുന്നു “ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകളുടെ സംയുക്ത 
നേതൃത്വത്തില്‍ എത്തിച്ചേരാനും ക്രൈസ്തവ സഭകളുടെ എന്നല്ല ഇതര മതവിഭാഗങ്ങളുടെയും 
മതേതര വിഭാഗങ്ങളുടെയും ഗുരുവും വഴികാട്ടിയും ആയി ഉയരാനും ആ ധിഷണാശാലിക്കു 
കഴിഞ്ഞു. മതവിജ്ഞാനീയം മാത്രമല്ല ചരിര്രം, സാമൂഹൃശാസ്ര്രം, ദര്‍ശനം, പ്രകൃതി ശാസ്ത്രം 
തുടങ്ങി വിജ്ഞാനത്തിന്റെ വിവിധമേഖലകളില്‍ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ തുപ്പൂണിത്തറക്കാ 
രന്റെ വിശ്വവിജയത്തിന്റെ സാഹസിക കഥ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലെ തിളങ്ങുന്ന 
ഒരു അദ്ധ്യായമാണ്‌” (2006, പേജ്‌ 13,14) 


2018 ഏപ്രില്‍ അവസാനത്തിലെ മാതൃഭൂമി ആഴ്ചപതിപ്പില്‍ ടി.പി. രാജീവന്‍ “ചെങ്ങോട്ടുമല' 
എന്ന പേരില്‍ പ്രസിദ്ധീകരിച്ച കവിതയിലെ ഏതാനും വരികള്‍ ഇങ്ങനെയാണ്‌. 


ലോകാരംഭത്തില്‍ 
ദൈവത്തിനൊപ്പം 

നടന്നു വന്നതാണ്‌ ഞാന്‍ 
ഇവിടെയെത്തിയപ്പോള്‍ 
ഈ ഭൂമിയ്ക്കും 
നിങ്ങള്‍ക്കും 

എന്നെ കാവല്‍ നിര്‍ത്തി 
ദൈവം പോയി 

അന്നു മുതല്‍ 
നില്‍ക്കുന്ന നില്‍പ്പാണ്‌ ഇത്‌ 
കണ്ണടയ്ക്കാതെ 

തല ചായ്ക്കാതെ 
ഉറങ്ങാതെ 


ഈ കവി പറയുന്നപോലെ മനുഷ്യര്‍ക്കും ഭൂമിക്കും കാവലാളായി ദൈവത്താല്‍ നിയോ 
ഗിക്കപ്പെട്ടു എന്ന ബോധ്യത്തില്‍ ഉണര്‍വ്വോടെ പ്രവര്‍ത്തിച്ച ശ്രേഷ്ഠ ഗുരുവായിരുന്നു മാര്‍ ഗ്രീ 
ഗോറിയോസ്‌. ഉണര്‍ന്നതിരിക്കുന്നവന്‍ എന്നര്‍ത്ഥമുള്ള ഗ്രീഗോറിയോസ്‌ എന്ന നാമം അമ്പര്‍ത്ഥ 
മാക്കി 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പാതം വരെ ഉണര്‍വ്വോടെ ദര്‍ശന ചികില്‍സ നടത്തിയ 
ഈ പിതാവ്‌ നമുക്ക്‌ ഉണര്‍വ്വേകുന്നു. 


പ്രസിദ്ധ യഹുദ പണ്ഡിതന്‍ വദ വഠദവീദ്വി തന്റെ 'ടദ്യാലട' എന്ന ഗ്രന്ഥത്തില്‍ ഈ 
ഭൂമുഖത്ത്‌ ഒരു മൃഗമായി തുടങ്ങി ഇതിനെ അടക്കിവാണ്‌ “വിനാശകാരിയായ ഒരു ദൈവമായി” 
പരിണമിച്ച മനുഷ്യനെക്കുറിച്ച്‌ സവിസ്തരം പ്രദിപാദിച്ചിട്ട്‌ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യ 
മുണ്ട്‌: "ഥ/൭ ൫9൦ നദട£ലാ 0൨0 ടധന്ാധ്ഥ്നളട, നടാ 1ഠഠഠ 00ഠഠ്ധ൦ിഠറ, 00% ഠ്യടെ, 
6ട്്॥150൫ലറ0 ലസ്വാട 300 ൦൦30 "ദലിധള നല ഘ്ഡാ0൪൭. 8 010 ഡ൦ റിലഗാട൦ ൦ നസ്‌ 
0! ടധ്ലിനളട ൫ ഡി? (00.465) ഇത്‌ അഭി.ഗ്രീഗോറിയോസ്‌ തിരുമേനിയുടെ മനസ്സിലും നിറ 
ഞ്ഞുനിന്ന ചോദ്യമായിട്ടു കരുതാം. ഈ പിതാവ്‌ യഥാര്‍ത്ഥത്തില്‍ ഈ ഭൂമിയില്‍ കരുണാമയ 
നായ ദൈവത്തിന്റെ സാന്നിദ്ധ്യമായി തീരേണ്ട മനുഷ്യനെക്കുറിച്ച്‌ ചിന്തിച്ചാണ്‌ രോഗാതുരമായ 
ലോകത്തിന്‌ ഒരു ആരോഗ്യകരമായ ദര്‍ശന ചികിത്സ നടത്തുവാനിറങ്ങിയത്‌. എന്നാല്‍ അതി 
നുള്ള ഒരു അടിസ്ഥാന പ്രചോദനം യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ ദര്‍ശനം തന്നെ ആയിരു 
ന്നു. 


വ്യക്തിപരവും സാമുഹ്യവുമായ തിന്മകളില്‍ നിന്നുള്ള മോചനവും, ദൈവാരാധനയുടെ 
സന്തോഷവും, ബാഹൃസമ്മര്‍ദ്ധങ്ങള്‍ കൂടാതെ ദൈവത്തെപ്പോലെ നന്മ ചെയ്യുന്നതുമെല്ലാം ആണ്‌ 
ദൈവ സാദൃശ്യത്തില്‍ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ വളര്‍ച്ചയില്‍ പ്രകടമാകുന്നത്‌ എന്ന്‌ പറഞ്ഞ്‌ 
മനുഷ്യസ്വാത്ര്രൃത്തെക്കുറിച്ച്‌ നിസ്സായിലെ പ. ഗ്രീഗോറിയോസിന്റെ ദൈവശാസ്രത വെളിച്ച 
ത്തില്‍ ആഴമായ പഠിപ്പിക്കലാണല്ലോ മാര്‍ ഗ്രീഗോറിയോസ്‌ നടത്തിയത്‌. 


സുഖാസ്വാദനത്തിന്‌ മൃഗത്തെക്കാളും അധികമായി അടിമയാകാന്‍ ച്രേരിപ്പിക്കുന്ന ഉപഭോ 
ഗസംസ്‌കാരം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന്‌ കൂടുതല്‍ ശക്തിപ്പെടുക 
യാണല്ലോ. മാനവീകരിക്കുന്ന അധികാരങ്ങളെയും ശിക്ഷണങ്ങളെയും പോലും വലിച്ചെറിഞ്ഞ്‌ 
സ്വന്തം തോന്നലുകള്‍ക്കനുസരിച്ച ജീവിതം നയിക്കുന്നതു മാധ്രമാണ്‌ സ്വാതന്ത്രം എന്ന ചിന്ത 
യാലുണ്ടാകുന്ന അടിമത്വത്തിന്റെ ദുരന്തമുഖമാണിത്‌. മറ്റൊരുവശത്ത്‌ അക്ഷരാര്‍ത്ഥത്തില്‍ തന്നെ 
മനുഷ്യസ്വാത്ന്ത്ര്യത്തെ മാനിക്കാതെ മനുഷ്യനെ ദുരിതത്തിലാക്കുന്ന ഭരണകൂട ഭീകരതയും ശക്തി 
പ്പെടുന്നു. ഈ പശ്ചാത്തലത്തില്‍ ഗ്രീഗോറിയന്‍ സ്വാതന്ത്രയദര്‍ശനം ഏറെ പ്രസക്തമാകുകയാണ്‌. 
സ്നേഹവും നീതിയും സമാധാനവും ഉള്ള ഒരു ലോകത്തെ രൂപപ്പെടുത്തുവാന്‍ പരിശ്രമിക്കു 
ന്നതും സ്വന്തം ആത്മീയ ജീവിതത്തെപ്പോലും രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്ന തിരുമേനി 
യുടെ ചിന്തയും വളരെ ശ്രദ്ധയാകര്‍ഷിക്കുന്നതാണ്‌. വ്യക്തിപരമായ പാപബന്ധനങ്ങളില്‍ നിന്നും 
സാമൂഹ്ൃതിന്മകളില്‍ നിന്നുമുള്ള സ്വാതത്ര്യം മാത്രമല്ലിത്‌. ദൈവാരാധനയുടെ സന്തോഷവും 


മ 


പരപ്രേരണകൂടാതെ യേശുവിനെപ്പോലെ നന്മ ചെയ്യുന്നതും എല്ലാം ഈ സമഗ്രമായ മനുഷ്യസ്വ 
ത്ര്ത്രയ ദര്‍ശനത്തില്‍ പ്രധാനമാണ്‌ 


സ്വാതന്ത്ര്യത്തോടു ബന്ധപ്പെട്ട്‌ അധികാരത്തെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്ന 
ഗ്രീഗോറിയന്‍ ദര്‍ശനത്തില്‍ വിശുദ്ധിയും പരിജ്ഞാനവും സ്നേഹവും നീതിയും നിറഞ്ഞതാണ്‌ 
അധികാരത്തിന്റെ യഥാര്‍ത്ഥമാതൃക. പരിശുദ്ധരുടെ ജീവിതം അടിവരയിടുന്ന ഈ ധിക്കാരമി 
ല്ലാത്ത ക്രിസ്തു ശൈലിയിലുള്ള അധികാരം അനുസരണം എളുപ്പമാക്കുന്നു എന്നും തിരുമേനി 
പഠിപ്പിക്കുന്നു. എന്നാല്‍ പാശ്ചാത്യ സഭയില്‍ (യൂറോപ്പില്‍) ഇതിനു വിരുദ്ധമായുണ്ടായ സഭ 
യുടെ അധികാര ദുരുപയോഗങ്ങള്‍ സഭയക്കും ദൈവത്തിനും വിരുദ്ധമായ യുക്തിമാത്ര പ്രധാന 
മായ പ്രബുദ്ധത രൂപപ്പെട്ടു വളരാനും സഭകള്‍ തളരാനും പശ്ചാത്തലമൊരുക്കിയ കാര്യവും തിരു 
മേനി വിശകലനം ചെയ്യുന്നുണ്ട്‌. 


മതതീധ്രവാദത്തിന്റെ ഇരുളകറ്റി ലോകസമാധാന വെളിച്ചം വിതറുവാന്‍ മാര്‍.ഗ്രീഗോറിയോസ്‌ 
വളരെ സമയം ചിലവിട്ടതാണല്ലോ. വികലമായ രാഷ്ദ്രീയം, മതവികാരങ്ങളെ കൂട്ടുപിടിച്ച്‌ വര്‍ഗ്ഗീ 
യത വളര്‍ത്തുന്നതിനെതിരെ ശക്തമായി പഠിപ്പിക്കുകയും പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്നതില്‍ തിരു 
മേനി പ്രത്യേകം ശ്രദ്ധപതിപ്പിച്ചു. മതങ്ങളിലെ നന്മയുടെ സാദ്ധ്യതകളെ പ്രയോജനപ്പെടുത്തു 
വാനും വിവിധ തലങ്ങളിലെ മതാന്തര ചര്‍ച്ചകളിലൂടെ നീതിയും സമാധാനവും വളര്‍ത്താനും 
ആവശ്യമായ രൂപരേഖയും ഈ ദര്‍ശനം വ്യക്തമാക്കുന്നു. എന്നാല്‍ ഓരോ മതത്തിലും ഗാന്ധി 
ജിമാരെ തമസ്ക്കരിക്കുകയും ഗോഡ്സെമാരെ മഹത്വവല്‍ക്കരിക്കുകയും ചെയ്ത്‌ അതാതു മത 
ത്തിന്റെ പോരാട്ടവീര്യം വര്‍ദ്ധിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്നു ശക്തിയാര്‍ജ്ജിക്കുകയാണല്ലോ. 


തിരുമേനിയുടെ കാലത്തേക്കാളും അധികം സമൂഹമാധ്യമങ്ങള്‍ ദുരുപയോഗപ്പെടുത്തി തെറ്റി 
ദ്ധാരണകള്‍ പ്രചരിപ്പിച്ച്‌ വിവിധ സമുദായങ്ങള്‍ തമ്മില്‍ വിദ്വേഷം വളര്‍ത്തുന്ന ഈ സത്യാനന്തര 
സൈബര്‍യുഗത്തില്‍ വര്‍ഗ്ഗീയ വൈറസിനെതിരെയുള്ള ഗ്രീഗോറിയന്‍ ദര്‍ശന ചികിത്സയുടെ 
പ്രസക്തി വര്‍ദ്ധിച്ചിരിക്കുകയാണ്‌. സാമൂഹ്യനന്മയ്ക്കുള്ള പ്രവര്‍ത്തനങ്ങളും സാഹോദര്യവും 
ലക്ഷ്യമിടുന്ന മതസൌഹാര്‍ദ്ദ കൂട്ടായ്മകള്‍ ഭരണകൂടങ്ങളുടെ ആശിര്‍വാദത്തോടെ തന്നെ എല്ലാ 
യിടങ്ങളിലും രൂപപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഈ ദര്‍ശനം എടുത്തുപറയുന്നു. ഈയടു 
ത്തിയിടെ നാര്‍ക്കോട്ടിക്‌ പരാമര്‍ശത്തോടു ബന്ധപ്പെട്ടു കേരളത്തില്‍ നടന്ന ചര്‍ച്ചകള്‍ ഈ ചിന്തയെ 
കൂടുതല്‍ നീതീകരിക്കുന്നതായി അനുഭവപ്പെടുന്നു. 


വിവിധ മതങ്ങള്‍ തമ്മിലെന്നതുപോലെ മതലോകവും മതരഹിതലോകവും പൊതുനന്മ 
യ്ക്കായി കൈകോര്‍ക്കാന്‍ പ്രോത്സാഹിപ്പിക്കുന്ന ദര്‍ശനമാണ്‌ തിരുമേനിയുടേത്‌. മതവിവേചന 
മില്ലാതെ എല്ലാ മതങ്ങളെയും സമഭാവേന കാണുന്ന ഭരണകൂടനിലപാടുകളെയും മറ്റും കുറി 
ക്കാനായി “സെക്കുലര്‍” എന്ന്‌ ഉപയോഗിക്കുന്നതിനെ അഭികാമ്യമായി കരുതുകയും എന്നാല്‍ 
ഇന്ദ്രിയങ്ങല്‍ക്ക്‌ ഗോചരമായ ലോകം മാത്രമേ യഥാര്‍ത്ഥമായിട്ടുള്ളു എന്നു കരുതുന്ന സെക്കുല 
റിസം എന്ന തത്വദര്‍ശനം സ്വീകാര്യമല്ലാത്തതുമായ ഒരു വീക്ഷണമാണ്‌ ഈ ഗ്രീഗോറിയന്‍ ചിന്ത. 
ഒരു മതത്തിന്റെ ലക്ഷണങ്ങളുള്ള മതവിരുദ്ധമായ ഭാതീകവാദത്തിനും അഥവാ സെക്കുലറിസ 
ത്തിനും മറ്റുമതങ്ങളോടൊപ്പം തിരുമേനിയുടെ വിശ്വനാഗരികതയുടെ ദര്‍ശനത്തില്‍ ഒരു സ്ഥാന 
മുണ്ട്‌. എന്നാല്‍ സര്‍ക്കാര്‍ അങ്ങനെയുള്ള ഒരു ഭാതീകവാദത്തിനുമാ്തം മുന്‍തൂക്കം കൊടു 
ക്കേണ്ട ആവശ്യമില്ലാത്തതാണെന്നും എടുത്തു പറയുന്നു. 


മതങ്ങളും ശാസ്ത്രവും പ്രത്യയശാസ്ര്തങ്ങളും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്കും ജീവന്റെ 
സംരക്ഷണത്തനുമായി സഹകരിക്കുന്നതിനെ കുറിച്ചു പഠിപ്പിക്കുന്ന ഒരു ദര്‍ശനമാണിത്‌. അതേസ 
മയം ശാസ്ര്രീയഗവേഷണ മാര്‍ഗ്ഗങ്ങളില്‍ കൂടി മാര്രമേ സത്യം മനസ്സിലാക്കാന്‍ കഴിയൂ എന്ന 
അവകാശവാദങ്ങള്‍ക്ക്‌ അടിസ്ഥാനമില്ല എന്നതും വ്യക്തമാക്കുന്നു. തിരുമേനി പ്രതൃയശാസ്ത്ര 
ങ്ങളിലെ നീതിക്കായുള്ള തൃഷ്ണയെ ആദരിക്കുമ്പോഴും സാക്ഷാല്‍ ഇ.എം.എസ്‌ നെപ്പോലുള്ള 
വരോടു പോലും നേരിട്ട്‌ നിരീശ്വരത്വം മാര്‍ക്സിസത്തിന്‌ അനിവാര്യമായ ഘടകമല്ല എന്നു പറ 
ഞ്ഞതും ഓര്‍ക്കുന്നു. ആഗോള എക്യൂമെനിക്കല്‍ അവബോധം ശക്തിപ്പെടുന്ന ലോകത്ത്‌ വിദ്വേ 
ഷത്തിലും വിഭാഗീയതയിലും തളച്ചിടുന്ന സങ്കുചിത പ്രതിബദ്ധതകളില്‍ നിന്നു മോചനം നല്‍കാന്‍ 
പ്രചോദിപ്പിക്കുന്ന വിശ്വനാഗരിക ദര്‍ശനം, ജീര്‍ണ്ണിക്കുന്ന മതസമൂഹങ്ങള്‍ക്കും പ്രത്യയശാസ്ത്ര 
ങ്ങള്‍ക്കും ഉള്ള ചികിത്സാ നിര്‍ദ്ദേശമായും കരുതാം. 


വിശ്വാസികളുടെ പ്രത്യേക വിശ്വാസമൂല്യബോദ്ധ്യങ്ങളോടു വിശ്വസ്തത നിലനിര്‍ത്തി 
ക്കൊണ്ടു വേണം ഈ വിശാല ഐക്യ ദര്‍ശനത്തില്‍ പങ്കുചേരേണ്ടതെന്ന്‌ ഗ്രീഗോറിയന്‍ ദര്‍ശനം 
ഓര്‍മ്മിപ്പിക്കുന്നു. തിരുമേനി തന്നെ ക്രിസ്തീയ വിശ്വാസത്തോട്‌ പ്രത്യകിച്ച്‌ അതിന്റെ ഓര്‍ത്ത 
ഡോക്‌സ്‌ പാരമ്പര്യത്തോട്‌ ആഴമായ പ്രതിബദ്ധത പുലര്‍ത്തിക്കൊണ്ടായിരുന്നല്ലോ മതസംവാ 
ദങ്ങളിലും ലോകസമാധാന്രശരമങ്ങളിലും പങ്കുകാരനായത്‌. 01൦ ൦ 7 ഠന റ ദബ്ഥറ്‌ //)/5ല0)/ 
എന്ന തന്റെ ആത്മകഥയില്‍ താന്‍ പഠിച്ചിട്ടുള്ള ലോകോത്തര ഗുരുക്കന്മാരേക്കാളെല്ലാം ഉയര്‍ന്ന 
വൃക്തിയാണു തന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നിസ്തുല പുര്രനായ ക്രിസ്തു എന്നും 
ക്രിസ്തുവാണ്‌ തന്റെ സര്‍വ്വസ്വവും എന്നും തിരുമേനി പറയുന്നു. ആദിമസഭയുടെ വിശ്വാസ 
പൈതൃകം ഉള്‍ക്കൊണ്ട്‌ തിരുമേനി അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങള്‍ക്കും ആരാധനയ്ക്കും 
നല്‍കിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും അതിശ്രഷ്ഠമാണല്ലോ. 


ഇന്നത്തെപ്പോലെ പരിസ്ഥിതി ദൈവശാസ്ത്രമൊക്കെ വളര്‍ന്നു വികസിക്കുന്നതിന്‌ നാലഞ്ചു 
പതിറ്റാണ്ടുകള്‍ക്കു മുമ്പ്‌ തന്നെ ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും മനുഷ്യരാശിയുടെയും 
ആരോഗ്യകരമായ ഭാവിയേ ഓര്‍ത്ത്‌ തിരുമേനി നടത്തിയ പരിസ്ഥിതി ദൈവശാസ്ത്ര ചിന്തകളും 
നാളുകള്‍ കഴിയുന്തോറും കൂടുതല്‍ പ്രസക്തമായി വരുകയാണ്‌. ഈ വര്‍ഷം (2021) ആഗസ്റ്റില്‍ 
സ ന്റെ സല ദാഡലന്നല്ദി ൧8 0൨ ഥന ഗ്ല ന്റെ റിപ്പോര്‍ട്ട ആഗോളതാപനം ഉണ്ടാ 
ക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച്‌ പൊതുവായി പറയുന്ന കൂട്ടത്തില്‍ കേരളത്തെ സംബന്ധിച്ചു 
നടത്തിയിട്ടുള്ള പ്രവചനരൂപേണയുള്ള പരാമര്‍ശങ്ങള്‍ പലതും ഇപ്പോള്‍ തന്നെ യാഥാര്‍ത്ഥ്യ 
മായി തുടങ്ങിയിരിക്കുന്നു എന്നത്‌ മലയാളികള്‍ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണല്ലോ. 


ലോകത്തില്‍ വ്യാപിച്ചിട്ടുള്ള പാശ്ചാത്യ ചികിത്സാ രീതിയുടെ പോരായ്മകളും താങ്ങാ 
നാവാത്ത ചെലവും വര്‍ദ്ധിക്കുകയും ഹാനികരമായ പാര്‍ശ്വഫലങ്ങള്‍ കൂടുകയും ചെയ്യുന്ന സാഹ 
ചര്യത്തില്‍ തിരുമേനി നടത്തിയ സമഗ്രസൌഖ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിന്റെ സാംഗത്യവും 
ഏറിവരികയാണ്‌. 


സമ്രഗതയാണ്‌ ഗ്രിഗോറിയന്‍ ദര്‍ശനത്തിന്റെ വശ്യമായ സൌന്ദ്യര്യം. വാഹനം സ്റ്റാര്‍ട്ട 
ആകാതെ വരുമ്പോള്‍ അതിന്റെ ചാവിയെടുത്ത്‌ വര്‍ക്ക്‌ഷോപ്പില്‍ കൊടുത്ത്‌ റിപ്പയര്‍ ചെയ്യുന്നതു 
പോലെയാണ്‌ പല പ്രശ്നങ്ങള്‍ക്കും നാം പരിചയപ്പെടുന്ന ചികിത്സകള്‍. ജീവകാരുണ്യ പ്രവര്‍ത്ത 
നങ്ങളെക്കുറിച്ച്‌ അധികം പറയാതിരുന്ന മാര്‍ ഗ്രീഗോറിയോസ്‌, സോഷ്യലിസത്തെക്കുറിച്ചു വാചാ 
ലമായത്‌ ഈ വെളിച്ചത്തില്‍ മനസ്സിലാക്കാം. ശാരീരികവും മാനസികവും സാംസ്കാരികവുമായ 
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങള്‍ എല്ലാവര്‍ക്കും നിറവേറ്റാന്‍ അവസരം ഒരുക്കുന്ന സോഷ്യ 
ലിസം ഈ ദര്‍ശനത്തില്‍ ഏറെ പ്രിയപ്പെട്ടതാണ്‌. വിഭവ ഉപഭോഗവും സുഖാസ്വാദനവും ജീവിത 
ലക്ഷ്യമാക്കുന്ന മുതലാളിത്ത സ്രമ്പദായത്തെ ഈ പിതാവ്‌ ശക്തമായി വിമര്‍ശിക്കുകയും ചെയ്തി 
രുന്നു. വര്‍ദ്ധിച്ചു വ്യാപിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും പാശ്ചാത്യ സംസ്കാരത്തിന്റെ ജീര്‍ണ്ണത 
കളും ഗ്രീഗോറിയന്‍ ദര്‍ശന ചികിത്സയുടെ സാംഗത്യം വര്‍ദ്ധിപ്പിക്കുകയാണ്‌. 


തിരുമേനിയുടെ ഓര്‍മ്മയുടെ രജത ജൂബിലിയോടു ബന്ധപ്പെട്ട ഒരു വര്‍ഷത്തേക്കെങ്കിലും 
തിരുമേനിയുടെ എഴുത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങള്‍ സഭയുടെ എല്ലാ ഇടവകകളി 
ലുംആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും സെമിനാരികളിലും പഠനവും ചര്‍ച്ചയുമാകട്ടെ എന്ന്‌ പ്രതീ 
ക്ഷിക്കുകയും പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. പൊതുസമൂഹത്തിലും ഈ ദര്‍ശനം കൂടുതല്‍ ചര്‍ച്ച 
ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. 


സെമിനാരിയില്‍ ഗുരുവും പ്രിന്‍സിപ്പാളും ആയി പരിചയപ്പെട്ടു തുടങ്ങിയ മാര്‍ ഗ്രീഗോറി 
യോസ്‌ എന്ന മഹാചാര്ൃയനെ ഞാന്‍ ഏറ്റവുമവസാനം അടുത്തുകാണുന്നത്‌, 1996 ല്‍ നാഗപൂര്‍ 
സെമിനാരിയുടെ ഒരു ഗവേണിംഗ്‌ ബോര്‍ഡ്‌ മീറ്റിംഗ്‌ ഡല്‍ഹിയില്‍ നടക്കുമ്പോള്‍ രോഗഗ്രസ്ഥ 
നായ തീരുമേനി വീല്‍ചെയറില്‍ ഇരുന്ന്‌ അതില്‍ സംബന്ധിച്ചപ്പോഴാണ്‌. പുരോഹിതന്റെ പ്രതീകം 
ഉപയോഗിച്ച്‌ സഭ തന്നെയും ദൈവസന്നിധിയില്‍ നിന്നു വിശുദ്ധിയും സ്നേഹവും സകലനന്മ 
കളും ലോകത്തിലേക്കു പ്രസരിപ്പിക്കുന്ന ദൈവത്തിന്റെ കൌദാശിക സാന്നിദ്ധ്യമെന്നു തിരുമേനി 
പഠിപ്പിച്ചത്‌ അന്നു വീണ്ടും കേള്‍ക്കാന്‍ കഴിഞ്ഞു. ഇതിനെ നമുക്കു തുടരേണ്ട ദൌത്യത്തെക്കുറി 
ച്ചുള്ള ഓര്‍മ്മപ്പെടുത്തലായി കണക്കാക്കാം. 


ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവന്റെ സാന്നിധ്യമായി ഉണര്‍ന്നിരുന്ന്‌ സഫലമായ സാക്ഷ്യം നിര്‍വ്വ 
ഹിക്കുകയും നമ്മെ ഉണരാന്‍ ച്രേരിപ്പിക്കുകയും ചെയ്ത മാര്‍ ഗ്രീഗോറിയോസ്‌ എന്ന മഹാചാ 
രൃന്റെ പാവന സ്മരണയ്ക്കു മുമ്പാകെ ആദരാജ്ഞലികള്‍ അര്‍പ്പിക്കുന്നു. 


4 


